Reg. No . രജി. നമ്പർ 
KL/ TV ( N ) /12 /2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2010 


OVERNME 


ം 


സ 


റ 


lan) 


MENT OF 


OF KER 


- 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


22nd June 2010 
2010 ജൂൺ22 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


No. 


വാല്യം 55 | 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


1st Ashadha 1932 
1932 ആഷാഢം 1 


മാവേലിക്കര സബ് രജിസ്ട്രാർ ഓഫീസിൽ 

നിന്നും പരസ്യം ചെയ്യുന്നത് 
ആല പ്പുഴ ജില്ല യിൽ മാവേ ലി ക്ക ര താലൂ ക്കിൽ 
മാവേലിക്കര വില്ലേജിൽ മാവേലിക്കര മുറിയിൽ ഉപ്പുകാരൻ 
പറമ്പിൽ ചൈതന്യ യിൽ താമസം വെളുത്തകുഞ്ഞ്മകൾ 
കമലാക്ഷി എന്ന രാജമ്മ എന്നവർ 8 - 8 - 2008 -ാം തീയതി 
എഴുതിവച്ച തായി കാണുന്ന ഒരു വിൽപത്രം ടിയാളുടെ 
മരണ ശേഷം ടി വിൽപത്ര പ്രകാരം അധികാരം സിദ്ധിച്ച 
ടി രാജമ്മയുടെ മകൾ ജയാ സുരേന്ദ്രൻ എന്ന ജയശ്രീയുടെ 
മകൾ ഉപ്പുകാരൻ പറമ്പിൽ സോജാ സുരേന്ദ്രൻ രജിസ്റ്റർ 
ചെയ്തു കിട്ടുന്നതിനായി 2010 ഫെബ്രുവരി മാസം 11 -ാം 
തീയതി ഈ ഓഫീസിൽ ഹാജരാക്കിയിട്ടുണ്ട്. വിൽപത 
കർത്താവ് ടി ശ്രീമതി കമലാക്ഷി എന്ന രാജമ്മ 21- 8 - 2008 - ൽ 
മരിച്ചുപോയിട്ടുള്ളതായി മരണ സർട്ടിഫിക്കറ്റ് സഹിതം മൊഴി 
നല്കുകയും രേഖകൾ ഹാജരാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. 
ഈ ആഫീസിൽ P.01/III / 2010 -ാം നമ്പരായി സ്വീകരിച്ച ടി 
വിൽപത്രം സംബന്ധിച്ചുള്ള വിചാരണ 2010 ആഗസ്റ്റ് മാസം 
7 -ാം തീയതിക്ക് വച്ചിരിക്കുന്നു . ടി ദിവസം പൊതു അവധി 
പ്രഖ്യാപിക്കപ്പെട്ടാൽ അതിനടുത്ത ദിവസം വിൽപത വിചാരണ 
നടത്തുന്നതാണ്. ടി വിൽപത്രം രജിസ്റ്റർ ചെയ്തു കൊടുക്കു 
ന്ന തിൽ വല്ല ആക്ഷേ പമോ തർക്കമോ ഉള്ള തു പക്ഷം 
വിചാരണ ദിവസമായ 2010 ആഗസ്റ്റ് മാസം 7 -ാം തീയതി 
രാവിലെ 10 മണിക്ക് ഈ ആഫീസിൽ ഹാജരായി രേഖാമൂലം 
ആക്ഷേപം ബോധിപ്പിച്ചു കൊള്ള ണ്ടതും അതിനു ശേഷം 
വരുന്ന ആക്ഷേപമോ തർക്കമോ പരിഗണിക്കുന്നതല്ലെന്നും 
അറിയിച്ചുകൊള്ളുന്നു . 


മാവേലിക്കര, 


( ഒപ്പ്) 
സബ് രജിസ്ട്രാർ. 


10 - 5 - 2010 . 


